Reg . No. രജി. നമ്പർ 
KL/TV ( N )/12 / 2006- 2008 


Government of 

Kerala 
കേരള സർക്കാർ 

2008 


OVERN 


ST 


MENT ON 


9 


OF KERAL 


സ 


ന് 


A 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
- ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 


No . 


18th March 2008 

| 2008 മാർച്ച് 18 
28th Phalguna 1929 
| 1929 ഫാൽഗുനം 28 


- മരം ) 12 


വാല്യം 53 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


മ്യൂസിയം മൃഗശാലാ വകുപ്പ് 


ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ്(എഫ്) - 892/ 2006 . 2008 മാർച്ച് 1. 

-മ്യൂസിയം മൃഗശാലവകുപ്പിൽ തിരുവനന്തപുരം മൃഗ 
ശാലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ടോയ്ലറ്റ് ബ്ലോക്കു 
കൾ 1- 4- 2008 മുതൽ 31- 3 -2009 വരെയുള്ള ഒരു വർഷക്കാല 

ത്തേക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും നൽകുന്ന ഉത്തരവിന്റെ 
അടിസ്ഥാനത്തിൽ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന സന്ദർശകരിൽ 
നിന്നും പണം പിരിക്കുന്നതിനുള്ള കുത്തകാവകാശം ഏറ്റെ 
ടുത്ത് നടത്തുന്നതിന് താൽപര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസിനോട് കൂടി 
ആകെ ക്വാട്ട് ചെയ്ത തുകയുടെ 1 % നിര ത ദ വ്യ മായി 
കെട്ടി വയ്ക്കേണ്ടതും, വോട്ടേഴ്സ് ലിസ്റ്റിന്റേയോ ഐഡന്റിറ്റി 
കാർഡിന്റേയോ ഒരു കോപ്പി ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. 
വ്യക്തിയുടെ പേര്, അഡ്രസ് മുതലായവ വ്യക്തമായെഴുതിയ 
ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം മൃഗശാലാ വകുപ്പ്, 
തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകൾ ദർഘാസ് ഫോമിൽ തരേണ്ടതാണ്. ദർഘാസ് 
ഫോമിന്റെ വില 150 രൂപയും വാറ്റുമാണ്. ഡ്യൂപ്ളിക്കേറ്റിന് 
100 രൂപയും വാറ്റും അധികമായൊടുക്കേണ്ടതാണ്. ദർഘാസ് 
ഫാറം 25- 3 -2008 - ൽ 4 മണി വരെ ഓഫീസിൽ നിന്നും ലഭി 
ക്കു ന്ന താ ണ് . ദർ ഘാ സി നോ ടൊപ്പം 25 , 000 രൂപയുടെ 
സോൾവൻസി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. 


- ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 
28 - 3 - 2008 വൈകുന്നേരം 3 മണി വരെയാണ്. ദർഘാസു 
കൾ അവ സമർപ്പിച്ചവരുടെയോ അവർ ചുമതലപ്പെടുത്തു 
ന്ന വ രു ടേയോ സാന്നിദ്ധ്യ ത്തിൽ അന്നേ ദിവസം 4 
ണ ി 

ക്ക് 
തുറക്കുന്നതാണ്. ദർഘാസിനെ സംബന്ധിച്ചുള്ള അന്തിമ 
തീരുമാനമെടുക്കുന്നതിനുള്ള പൂർണ്ണാധികാരാവകാശം 
മ്യൂസിയം മൃഗശാലാ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ഇതി 

നെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം 
മൃഗശാലാ ഡയറക്ടറേറ്റിൽ നിന്നും പ്രവർത്തി സമയങ്ങ 
ളിൽ അറിയാവുന്നതാണ്. ടെൻഡർ അംഗീകരിച്ച് കിട്ടുന്ന 
യാൾ 50 

രൂപ പ്രത ത്തിൽ 
എഗ്രിമെന്റ് വയ്ക്കേണ്ടതും 25 ,000 രൂപയുടെ സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റ് സമർപ്പിക്കേണ്ടതുമാണ്. ടെൻഡർ തുക ഒറ്റ 
ഗഡുവായി തന്നെ ഒടുക്കേണ്ടതും ഇതിന് പുറമേ വെള്ള 
ക്കരം സ്വന്തം ചെലവിൽ മുടങ്ങാതെ അധികമായി ഒടു 
ക്കേണ്ടതുമാണ്. 


മ്യൂസിയം മൃഗശാലാ ഡയറക്ടറുടെ ( ഒപ്പ്) 
കാര്യാലയം, 

ഡയറക്ടർ. 
തിരുവനന്തപുരം. 

( കേരള ഗവർണ്ണർക്ക് വേണ്ടി.. 


